കെ. പനസ്നോവസ്പി 


വിവര്‍ത്തനം: ഓമന 
ചിത്ൃങ്ങള്‍: വി.പെരെബേരിന്‍ 
2൧൧൧൭൦ 


കീഴി, വടക്കാഞ്ചേരി 
90382 


പഴയ ചുവ൪ ക്യോക്കിലെ ഓടില്‍ തീര്‍ത്ത ചെറിയ 
കൊല്ലന്‍ ചുററിക ഉയര്‍ത്തി . കോക്ക” കളിക്കു” ശബ്ദം പുറ 
പ്പെടുവിച്ചു. കൊല്ലന്‍ ഓടുകൊണ്ടുള്ള ഒരു ചെറിയ അടകല്ലില്‍ 
ചുററിക മുട്ടിച്ചു. ധൃതിപിടിച്ച ഒരു മണിനാദം മുറിയില്‍ 
മുഴങ്ങിയിട്ട്‌ പുസ്തക അലമാരയുടെ അടിയിലേക്കു” ഉരുണ്ടു 
പോയി നിശ്ശബ്ദമായി . 

കൊല്ലന്‍ എട്ടു തവണ അടകല്പില്‍ അടിച്ചു. അവന്‍ ഒമ്പ 
താമത്തെ തവണ അടിക്കാന്‍ കൈയ്യോങ്ങി യെങ്കിലും അതു 
അതേനിലയില്‍ തങ്ങിനിന്നതേയുയള്ള. അങ്ങിനെ കൈ ഉ 
യര്‍ത്തിപ്പിടിച്ചുകൊണ്ടു്‌ കൊല്ലന്‍ ഒരു മണി ക്കൂര്‍ മുഴുവന്‍ 
നിന്നു. ഒമ്പതു തവണ അടകല്ലധില്‍ അടിക്കാന്‍ സമയമായ 
പ്പോഴാണു പിന്നീടതു താണത്‌. 

ജനലിനടുത്തു നിന്നിരുന്ന മാഷ തിരിഞ്ഞുനോക്കിയി 
ലു. താന്‍ ഒന്നനങ്ങിയാല്‍ ആയ ഉണരുമെന്നും തന്നോട്‌” പോ 
യി കിടന്നുറങ്ങാന്‍ പറയുമെന്നും മാഷയ്ത്കുറിയാമായി രുന്നു . 

ആയ സോഫയിലിരുന്നു” മയങ്ങുകയായി രുന്നു. ബാ 
ലേ നര്‍ത്തകിയായ അമ്മ പതിവുപോലെ അന്നും തീയേററ 
റില്‍ പോയിരിക്കയായിരുന്നു. അമ്മ മാഷയെ ഒരിക്കലും 
കൂടെ കൊണ്ടുപോകാറില്ല. 

അമ്മ നൃത്തം ചെയുന്ന തീയേററര്‍ വളരെ വലുതാണു. 
അതിന്‍െറ മുന്‍വശത്തു" അനേകം കൂററന്‍ കല്‍ത്തുണുകഠം 
ഉണ്ടു. മേല്‍ക്കൂരയില്‍ വെങ്കലത്തില്‍ നിര്‍മ്മിച്ച നാലു” കു 
തിരകഠം മുന്‍കാലുകഠം പൊക്കി തലയ്യയര്‍ത്തി നിന്നിരു 
ന്നു. പുഷ്ട്കിരീടമണിഞ്ഞ ഒരു മനുഷ്യന്‍ ആ കുതിരകളെ 
കടി ഞ്ഞാണില്‍ പിടിച്ചു്‌ നിര്‍ത്തിയിരിക്കയാണു'”. ആ മനു 
ഷ്യന്‍ അതി ശക്തനും ധീരനുമാണെന്നു” തീര്‍ച്ച. മേല്‍ ക്കൂരയു 
ടെ വക്കിലാണു” അയാഠം കുതിരകളെ പിടിച്ചു നിര്‍ത്തിയി 
രിക്കുന്നതു”. കുതിരകളുടെ മുന്‍കാലുകഠം വാസ്തവത്തില്‍ വ 
ക്കിനു പുറത്താണു”. ആ മനുഷ്യന്‍ ആ വെങ്കല കുതിരകളെ 
തക്കസമയത്തു” പിടിച്ചു നിര്‍ത്തിയി ല്പായിരുന്നെങ്കില്‍ എന്തു 
സംഭവിക്കുമായിരുന്നു എന്നു” മാഷ പലപ്പോഴും ആലോചി 


ക്കാറുണ്ടു്‌ : അവ മേല്‍ ക്കൂരയില്‍നിന്നു” ചാടിയിറങ്ങി കിലു 
കില ശബ്ദത്തോടെ താഴെയുള്ള കവലയി ലൂടെ പാഞ്ഞുപോ 
കുമായി രുന്നു . 

കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമ്മഗ്ലു വലിയ 
പരിട്രമമാണു” . അവര്‍ ആദ്യമായി സിന്‍ഡ്രെല്പയുടെ വേ 
ഷമിട്ടു നൃത്തം ചെയ്യാന്‍ പോവുകയാണു”. അരങ്ങേററത്തിനു 
മാഷയേയം ആയ പെത്രോവ്‌നയേയും തീയേററില്‍ കൊ 
ണ്ടുപോകാമെന്നു” അമ്മ സമ്മതിച്ചിരുന്നു. 

പുതിയ ബാലേ തുടങ്ങുന്നതിനു രണ്ടുദിവസം മുമ്പു” അമ്മ 
ഒരു പെട്ടിയില്‍നിന്നും സ്റ്റടിക നിര്‍മ്മിതമായ ഒരു കൊ 
ച്ചു പൂച്ചെണ്ട്‌ പുറത്തെടുത്തു. മാഷയുടെ അച്ഛന്‍ അമ്മയ്ക്കു 
സമ്മാനിച്ച ഉപഹാരമായിരുന്നു അതു”. നാവികനായ അ 
ച്ഛന്‍ അതു ഭൂരദേശത്തെവിടെയോനിന്നു വാങ്ങിയതാണു. 

മാഷയുടെ അച്ഛന്‍ യുദ്ധത്തില്‍ പങ്കെടുത്തിട്ടണ്ടു്‌. അ 
ദ്ദേഹത്തിന്‍െറ കുപ്പുലിലെ നാവികര്‍ അനേകം ജര്‍മ്മന്‍ ക 
പ്പലുകഠം മുക്കി യിട്ടുണ്ടു”. ഒടുവില്‍ അച്ഛന്‍െറ കപ്പല്‍ ശത്രു 
ക്കഠം ടോര്‍പിഡോ ചെയ്തു തകര്‍ത്തു. മാഷയുയടെ അച്ഛനു പ 
രിക്കു പററിയെങ്കിലും അദ്ദേഹം ജീവനോടെ രക്ഷപ്പെട്ടു. 
ഇപ്പ്യോഠം അദ്ദേഹം വളരെ ദൂരെയുള്ള കംചാതക എന്ന സ്ഥ 
ലത്തേക്കു” കപ്പലില്‍ പോയിരിക്കയാണു”. വസന്തത്തില്‍ 
അദ്ദേഹം തിരിച്ചു വരും. 

സ്റ്റടിക നിര്‍മ്മിതമായ പൂച്ചെണ്ടു” പുറത്തെട്ുടക്കുമ്പോഠം 
അമ്മ അതി നോട്ട്‌” എന്തോ പറയുന്നതു” മാഷ കേട്ട. മാഷ 
ക്കു” അതു” വളരെ വിചിത്രമായി തോന്നി. മാഷയ്യടെ അമ്മ 
അതിനു മുമ്പു” ഒരിക്കലും സാധനങ്ങളോട്‌ വര്‍ത്തമാനം പറ 
യുന്നതു” അവാം കേട്ടിട്ടില്ല. 

"നോക്കൂ!" ' അമ്മ മെല്ലെ പറഞ്ഞു. * “ഇനി അധികം 
കാത്തിരിക്കേണ്ട.” ? 

” “എന്തിനു”? "" മാഷ ചോദിച്ചു. ്‌ 

“നീ കൊച്ചുകുട്ടിയാണു”. നിനക്കു" ഒന്നും മനസ്സി ലാവു 
കയില്ല, '” അമ്മ പറഞ്ഞു. “ “നിന്‍െറ അച്ഛന്‍ എനിക്കു" ഇതു 
സമ്മാനിക്കുമ്പോഠം പറഞ്ഞിരുന്നു “നീ ആദ്യമായി സിന്‍ 
ഡ്രെല്പയുടെ വേഷമിട്ട്‌ നൃത്തം ചെയ്യുമ്പോഠം കൊട്ടാരത്തിലെ 
നൃത്തരംഗത്തിനുശേഷം ഇതു” നിന്‍െറ ബ്ബൌരസില്‍ കുത്തിവ 


ജയൂണം. അപ്പ്യോഠം നീ എന്നെപ്പുററി ഓര്‍ക്കുകയാണെന്നു” എ 
നിക്കു മനസ്സിലാകും"? 


കം ഇപ്പ്പോഠം മനസ്സി ലായി.” മാഷ പറഞ്ഞു. 
" “എന്തു മനസ്സിലായി 2" 


' “എല്ലാം!” " മാഷ പറഞ്ഞു. അമ്മ താന്‍ പറഞ്ഞതു 
വിശ്വസിക്കുന്നി ല്ല എന്നു മനസ്സി ലായപ്പ്പോഠം അവളടെ മുഖം 
ചുവന്നു. 


അമ്മ സ്റ്റടിക പൂങ്കുല മേശപ്പുറത്തുവച്ചു. അതു” വളരെ 
ലോലമായതു കൊണ്ടു” തൊട്ടുപോകരുതു” എന്നു” മാഷ്ക്കു 
താക്കീതു കൊടുക്കുകയും ചെയ്തു. 

നേരം സന്ധ്യയായി. തിളങ്ങുന്ന സ്റ്റടിക പൂങ്കല അമ്മ 
യയടെ മേശപ്പുറത്തുതന്നെയുണ്ടു” . മാഷ അതിനു പുറം തിരിഞ്ഞു 
നില്‍ക്കുകയായിരുന്നു . 

ചുററുമുള്ള സര്‍വ്വതും നിശ്ചലമായിരുന്നു. വീടും, താഴെ 
യുള്ള ഉദ്യാനവും മഞ്ഞു വീഴുന്നതു കൊണ്ടു? വെളത്തുവെളത്തു 
വരുന്ന പടിക്കലെ സിംഹപ്രതിമകളം മാത്രമല്പ ലോകം മുഴ 
വനും ഉറങ്ങുകയാണെന്നു തോന്നി. മാഷയ്യം മുറി ചൂടാക്കുന്ന 
റേഡി യേറററും ശൈത്ൃയകാലവും മാത്രമാണു? ഉണര്‍ന്നിരിക്കു 
ന്നതു“. മാഷ ജനലിനു പുറത്തേക്കു നോക്കിനിന്നു, റേഡി 
യേററര്‍ അതിന്‍െറ ചൂട പകരുന്ന സംഗീതം മെല്ലെ മൂളി 
ക്കൊണ്ടിരുന്നു, ശൈത്യകാലം വ്വെളത്ത മഞ്ഞു” പൊഴിച്ചു 
കൊണ്ടിരുന്നു. ഹിമരുലങ്ങഠം വഴി വിളക്കുകളുടെ അടുത്തുകൂ 
ടി. പറന്നു” നിലത്തു വീണു. ഇരുണ്ട ആകാശത്തുനിന്നു" 
ഈ വെളത്ത ഹിമരുലങ്ങഠം എങ്ങിനെ ഉണ്ടാകുന്നുവെന്നു" 
മാഷ അത്ഭുതപ്പെട്ടു. ശൈത്യകാലത്തു” നിലമാകെ മഞ്ഞു 
മൂടി കിടക്കുമ്പോഠം അമ്മയുടെ മേശപ്പുറത്തെ പൃക്കൂടയില്‍ 
ഇരിക്കുന്ന വലിയ ചുവന്ന പൂക്കഠം എങ്ങിനെ വിടര്‍ന്നു എ 
ന്നതും മാഷദ്റ്കു' ഒരത്ഭുതമായിരുന്നു. എന്നാല്‍ ജനലിനെതി 
രെയുള്ള മരക്കൊമ്പിലിരുന്നു” മാഷയെ തുറിച്ചുനോക്കുന്ന ചാ 
രനി റമുള്ള. വയസ്സന്‍ കാക്കയായിരുന്നു മാഷയെ ഏററവും 
കൂടതല്‍ അത്ഭുതപ്പെടുത്തിയതു”. പെത്രോവന എണ്ണീററു' 
മുറിയില്‍ ശുദ്ധവായയ കയററാന്‍വേണ്ടി ജനലിന്‍െറ മുകളിലു 


ള്ള ചെറിയ കിളിവാതില്‍ തുനന്നിട്ടിട്ട്‌” മാഷയെ മേല്‍ക്ക 

ഴുകിക്കാന്‍ കൊണ്ടുപോകുന്ന നിമിഷവും കാത്തിരിക്കുകയാ 
യിരുന്നു ആ കാക്ക. 

പെത്രോവ്‌നയ്യം മാഷയ്യം മുറിയില്‍നിന്നു പോയാലയുടന്‍ 

കാക്ക കിളിവാതിലിലൂടെ ഞെങ്ങി ഞെരുങ്ങി അകത്തു ക 

6 യറി ആദ്യം കണ്ണ്ണില്‍പ്പെടുന്ന സാധനവും കൊത്തിയെടുത്തു 


കൊണ്ടു” തിരിച്ചു പോകും. കാക്കക്കു” എപ്പോഴും ധൂതിയായ 
തുകൊണ്ടു” അതു” നിലത്തുള്ള ചവിട്ടിയില്‍ കാല്‍ തുടച്ചു 
വൃത്തിയാക്കാതെ മേശപ്പുറത്തു” നനഞ്ഞ കാല്‍പ്പ്ാടുകഠം അ 
വശേഷി പ്പിക്കുക പതിവായി രുന്നു . 

മുറിയില്‍ തിരിച്ചു വരുമ്പോഠം പെത്രോവ്‌ന ആ പാട 
കഠം കണ്ടു” അരിശത്തോടെ കൈകളയര്‍ത്തിപ്പിടിച്ചു” പറ 
യം: “ “ കുള്ളക്കാക്ക ! അതു പിന്നേയും എന്തോ മോഷ്ടിച്ചു!" 

മാഷയുയം കൈകളയര്‍ത്തും. ഇത്തവണ കാക്ക മോഷ്ടിച്ച 
തെന്താണെന്നു” അറിയാന്‍ മാഷയ്ും പെത്രോവ്‌നയ്യംകൂൂടി തി 
രഞ്ഞു തുടങ്ങും. സാധാരണ അതു” മുറിയില്‍ കാണുന്ന ആഹാ 
രസാധനങ്ങഠം എന്തെങ്കിലും തട്ടി ക്കൊണ്ടുപോവുകയാണു” പ 
തിവു” ഒരു കഷണം റൊട്ടി അല്ലെങ്കില്‍ ഒരു പഞ്ചസാരക്കട്ട . 

ശൈത്യകാലത്തു” അടച്ചു പൂട്ടിയിട്ടിരുന്ന ഒരു ഐസ്‌ 
ക്രീം ബൂത്തായി രുന്നു കാക്കയുടെ പാര്‍പ്പിടം. ശുണ്ണിക്കാരനും 
പിശുക്കനുമായിരുന്ന ആ വയസ്സന്‍ കാക്ക മോഷ്ടിച്ചുകൊണ്ടു 
വരുന്നതെല്ലാം ഐസ്‌ക്രീം ബുത്തിന്‍െറ പലകകളുടെ ഇട 
യിലെ വിടവുകഠംക്കുള്ളി ലേക്കു” തിരുകി വഗ്ക്കും. അടുത്തു 
താമസിക്കുന്ന കുരുവികഠം തട്ടി ക്കൊണ്ടുപോകാതിരിക്കാനാ 
ണു” അതു” അങ്ങിനെ ചെയുന്നതു”. 

വിടവുകളില്‍ തിരുകി വച്ചിരിക്കുന്ന ആപ്പ്പിഠം കഷണ 
ങ്ങളും ഉറഞ്ഞ സോസേജ്‌ കഷണങ്ങളം മിഠായിയുടെ പുറ 
ത്തെ കടലാസുകളും കുരുവികഠം വന്നു” തട്ടിയെടുക്കാന്‍ ശ്ര 
മിക്കുകയാണെന്നു” ചിലപ്പ്യോഠം കാക്ക സ്വപ്പം കാണും. അ 
പ്പ്യോഠം കാക്ക ഉറക്കത്തില്‍ കരയും. തെരുവില്‍ ഡ്യൂട്ടി നില്‍ 
ക്കുന്ന മിലിഷ്യാക്കാരന്‍ അതു ചെവി കൂര്‍പ്പിച്ചു” ശ്രദ്ധി 
ക്കാറുണ്ടു” . പല രാത്രികളിലും ആ കാക്കയുടെ കരച്ചില്‍ അ 
യാഠം കേട്ടിട്ടുണ്ടു്‌” . അതു” അയാളെ ചില്പറയൊന്നുമല്പ അത്ഭു 
തപ്പെടത്തിയതു” . അയാഠം പലതവണ ആ ഐസ്‌'ക്രീം ബു 
ത്തിന്‍െറ അടുത്തുചെന്നു” വഴി വിളക്കിന്‍െറ വെളിച്ചത്തില്‍ 
നിന്നു” കൈകൊണ്ടു” കണ്ണുകഠം മറച്ചുപിടിച്ചു” അകത്തേക്കു” 
ഉററുനോക്കി യിട്ടുണ്ട്‌ . പക്ഷേ അകത്തു” ഇരുട്ടായിരുന്നു. നി 
ലത്തു ചില പൊളിഞ്ഞ വീഞ്ഞപ്പെട്ടികടം കിടക്കുന്നതു മാ 


തൂമേ അയാഠംക്കു കാണാന്‍ കഴിഞ്ഞിട്ടുള്ള. 
ഒരു ദിവസം പാഷ്ക്ച എന്നുപേരുള്ള പപ്രശ്ശുനായ ഒരുകു 


വാ കാക്ക തന്‍െറ പാര്‍പ്പി ടത്തി നടുത്തു കണ്ടുമുട്ടി . 
ഇക്കാലത്തു” കുരുവികളടെ ജീവിതം ക്രലേശകരമാണു' . 


പട്ടണങ്ങളില്‍ കുതിരകഠം വിരളമായതുകൊണ്ടു കുരുവി 
കഠംക്കു ഓട്ടാസ തിന്നാന്‍ കിട്ടാറേയില്പ. പണ്ടൊക്കെ കു 
തിരകളുടെ തീററ സഞ്ചികളില്‍നിന്നു പൊഴിഞ്ഞുവീഴുന്ന 
ഓട്ട്‌ “സ്‌ കൊത്തിതിന്നുകൊണ്ടു കുരുവികരം പട്ടണങ്ങളില്‍ 
സ്വച്ഛുന്ദം വിഹരിച്ചിരുന്നുവെന്നു” പാഷ്ക്രയൂടെ മുത്തച്ഛനായ 
 ചിച്‌കിന്‍ പറയുന്നതു” പാഷ്ക്ച കേട്ടിട്ടുണ്ടു്‌” . 

ഇപ്പ്യോഠം പട്ടണങ്ങഠം കാറുകളും ലോറി കളം കൊണ്ടു നിറ 
ഞ്ഞിരിക്കയാണു". കാറുകഠം ഓട്ട്‌സ്‌ തിന്നുകയില്ല. പക 
രം അവ ചീത്ത മണമുള്ള ഒരു ദ്രാവകം കുടിക്കുകയാണു ചെ 
യ്മുന്നതു”. അതുകൊണ്ടു” ഇപ്പ്യോഠം പട്ടണവാസികളായ കുരു 
വികളുടെ എണ്ണം കുറഞ്ഞുവരികയാണു' . അനേകം കുരുവി 
കഠം കുതിരകളള്ള നാട്ടിന്‍പുറത്തേക്കു പറന്നുപോയി. ചില 
കുരുവികഠം കപ്പലുകളില്‍ ധാന്യം കയററുന്ന തുറമുഖപട്ടണ 
ങ്ങളി ലേക്കു താമസം മാററി . അവിടെയുള്ള കുരുവികഠംക്കു” 
നല്പ കോളാണു“, തിന്നാന്‍ വേണ്ടുവോളം കിട്ടും. 

: പണ്ടൊക്കെ കുരുവികഠം രണ്ടായിരവും മുവായിരവും 
വരുന്ന പററങ്ങളായി താമസിച്ചിരുന്നു,” ' ചിച്‌കിന്‍ അ 
പ്പൂപ്പന്‍ പറയാറുണ്ടു?. “ ഒരു പററം കുരുവികഠം ഒന്നായി പ 
റന്നുയരുമ്പോഠം വണ്ടിക്കുതിരകഠംപോലും പിന്‍കാലുകളില്‍ 
നിന്നുകൊണ്ടു” പിറുപിറുക്കും: “ഈ കുരുവികളെ നില്ക്കു 
നിര്‍ത്താന്‍ ആരുമില്ലേ?” "" 

: :ചന്തസ്ഥലങ്ങളില്‍ അന്നൊക്കെ നടന്നിട്ടുള്ള കുരു 
വിയൃദ്ധങ്ങഠം എത്ര ഭയാനകങ്ങളാഷി രുന്നെന്നോ! തൂവലുകരം 
നാലുപാടും ചിതറുമായി രുന്നു ! ഇക്കാലത്തു” അത്തരത്തിലൊ 
രു യുദ്ധം നടത്താന്‍ ആരും സമ്മതിക്കയില്ല." " 

പാഷ്ക്റ ബുത്തിനുള്ളി ലേക്കു കടന്ന ഉടന്‍തന്നെ കാക്കു 
അവനെ കണ്ടു. അവിടെ തിരുകി വച്ചിട്ടുള്ള എന്തെങ്കിലു 
മൊന്നും കൊത്തി നോക്കാന്‍ അവനു” അവസരം കിട്ടും മുമ്പു” 
കാക്ക അവന്‍െറ തലയില്‍ ശക്തിയായി കൊത്തി. 

പാഷ്ക്ര മറിഞ്ഞുവീണു. അവന്‍ കണ്ണുകളടച്ചു” ചത്തപോ 
ലെ കിടന്നു. 

കാക്ക അവനെ വെളിയിലേക്കു തള്ളിയിട്ടിട്ട്‌” തന്‍െറ 
കാ-കാ ശബ്ദത്തില്‍ കുള്ളന്മാരായ കുരുവികളുടെ വംശത്തെ 
ഒന്നടങ്കം പഴിച്ചുകൊണ്ടി രുന്നു . ം 

മിലിഷ്യാക്കാരന്‍ തിരിഞ്ഞുനോക്കിയിട്ട്‌ ബുത്തിനടു 
ത്തേക്കു ചെന്നു. പാഷ്ക്ര മഞ്ഞില്‍ കിടക്കുകയായിരുന്നു. അ 


വന്‍െറ തല വല്ലാതെ വേദി നിക്കുന്നുണ്ടായിരുന്നു. അവന്‍ 
മെല്ലെ കൊക്കു തുറക്കുകയും അടയ്ക്കുകയും ചെയ്കുകൊണ്ടി ന്നു. 

' “പാവം 1" " എന്നു പറഞ്ഞുകൊണ്ടു? മിലിഷ്യാക്കാരന്‍ 
തന്‍െറ കയ്യുറ. ഈരി പാഷ്ട്രയെ അതിനുള്ളില്‍ എടുത്തുവച്ചിട്ട” 
അതു പോക്കററിലിട്ട. “നിന്‍െറ ജീവിതം ക്ശേശകരമാ 
ങ്ൂ. 

പാഷ്ക്റ അയാളുടെ പോക്കററിനുള്ളിലിരുന്നു” കണ്ണ്ീരൊ 
ഴുക്കി. അവനു” സഹിക്കാനാവാത്ത സങ്കടവും വിശപ്പും തോ 
ന്നി. മിലിഷ്യാക്കാരന്‍െറ പോക്കററില്‍ കുറച്ചു റൊട്ടിത്തരി 
കളണ്ടായിരുന്നെങ്കില്‍ എന്നു” അവന്‍ ആശിച്ചു. എന്നാല്‍ 
വൃത്തികെട്ട മണമുള്ള കുറച്ചു പുകയില തരികളേ അവിടെ 
ഉണ്ടായി രുന്നുള്ള . 

പിറേറന്നു” മാഷയെ പെത്രോവ്‌ന കളിക്കാന്‍ പാര്‍ക്കി 
ലേക്കു കൊണ്ടുപോയപ്പോടം മിലിഷ്യാക്കാരന്‍ അവരുടെ 
അടുത്തേക്കു ചെന്നു. 

* “നിനക്കു” വീട്ടില്‍ വളര്‍ത്താന്‍ ഒരു കുരുവിയെ വേണ 
മെന്നു” ആഗ്രഹമുണ്ടോ?” ” അയാഠം മാഷയോടു ചോദിച്ചു. 

ഒരു കുരുവിയെ കിട്ടാന്‍ തനിക്കു അതിയായ ആഗ്രഹ 
മുണ്ടെന്നു” മാഷ പറഞ്ഞു. അയാളടെ ചുവന്ന മുഖത്തു പെട്ടെ 
ന്നു” അനേകം ചുളികഠം പ്രത്യക്ഷപ്പെട്ട. ചിരിച്ചുകൊണ്ടു” 
അയാഠം കയ്യുറ മാഷയ്യടെ നേരെ നീട്ടി. പാഷ്ക്രയെ വച്ചിരു 
ന്ന കയ്യറയായിരുന്നു അതു". 

“ “ഇതാ. അവനെ ഈ കയ്യുറന്റ്റുള്ളില്‍ത്തന്നെ വച്ചോളു, 
അല്ലെങ്കില്‍ തണുപ്പുകൊണ്ടു” അവന്‍ മരവിച്ചുപോകും . കയ്യുറ 
പിന്നെ തിരിച്ചുതന്നാല്‍ മതി. ഞാന്‍ ഉച്ചവരെ ഇവിടെത്ത. 
ന്നെ കാണും, '” അയാഠം പറഞ്ഞു. 

മാഷ പാഷ്ക്രയെ വീട്ടിലേക്കു കൊണ്ടുപോയി .. അവാം. 
ഒരു ചീപ്പുകൊണ്ടു” അവന്‍െറ തൂവല്‍ മിനുക്കുകയയം തീററകൊ 
ടത്തി ട്ട്‌” മുറിയില്‍ പഠനന്നുനടക്കാന്‍ അവനെ അനുവദി ക്കുകയ്യം 


ചെയ്ത. പാഷ്ത്ര ഒരു സോസറിന്‍െറ വക്കില്‍ ചെന്നിരുന്നു” 
രണ്ടു മൂന്നു തുള്ളി ചായ രുചിച്ചുനോക്കി . അവിടുന്നു” പറ 
നനു” അവന്‍ ഓടുകൊണ്ടു നിര്‍മ്മിച്ച കൊല്ലന്‍െറ തലയില്‍, 
ചെന്നിരുന്നു. പാഷ്ണ്ച അവിടെ ഇരുന്നു ഒന്നു മയങ്ങാന്‍ തുട 
ങ്ങിയപ്പോഴാണു" കൊല്പന്‍ കോപിച്ചു ചുററിക ഉയര്‍ത്തിയ 
തു”. കൊല്ലന്‍ പാഷ്ട്രയടെ നേരെയാണു" ചുററിക ഓങ്ങുന്ന 
20 തെന്നു തോന്നി. പാഷ്ക്ര മറെറാരു ഓട്ടു തലയില്‍ ചെന്നിരു 


22 


ന്നു. പ്രസിദ്ധങ്ങളായ അനേകം ഹാസ്ൃകഥകളെഴുതിയിട്ടുള്ള 
ഇവാന്‍ ക്രി ലോവിന്‍െറ തലയായിരുന്നു അതു”. ക്രിലോവി 
ന്‍െറ മിനുമിനുത്ത തലയില്‍ കാലുകരം ഉറപ്പിക്കാന്‍ പാഷ്ക്ര 
നന്നേ പാടുപെട്ടു. കുപിതനായ കൊല്പന്‍ ഇതിനിടെ ചുററി 
ക അടിച്ചു തുടങ്ങി---പതിനൊന്നു തവണ ചുററിക അടക. 
പല്ലില്‍ പതിക്കുന്ന ശബദം മുഴങ്ങി. 

പാഷ്ക്റ ഒരു പകലും ഒരു രാത്രിയും മാഷയയടെ മുറിയില്‍ 
താമസിച്ചു. വയ്സ്റ്റന്‍ കാക്ക കിളിവാതിലിലൂടെ അകത്തു 
കടന്നു” മേശപ്പുറത്തു” ഒരു പിഞ്ഞാണത്തില്‍ വച്ചിരുന്ന ആ 
പ്പിഠം കഷണം കൊത്തിയെടുത്തുകൊണ്ടു പോകുന്നതു” അ 
വന്‍ കണ്ടു. അവന്‍ ചുവന്ന പൂക്കഠംനിറച്ച പൂക്കൂടയുടെ 
പിന്നില്‍ അനങ്ങാതെ ഒളിച്ചിരുന്നു. 

അതിനുശേഷം പാഷ്ക്റ എന്നും മാഷയെ സന്ദര്‍ശ്ശിക്കാന്‍ 
വരാറുണ്ടായിരുന്ന. മാഷ അവനു കൊടുക്കുന്ന റൊട്ടിക്കഷണ 
ഞ്ങഠം സസന്തോഷം തിന്നുമ്പോഴെല്പാം മാഷ്ക്ക്‌” എന്തു പ്ര 
തൃൃപകാരം ചെയ്യണമെന്നു” അവന്‍ തലപുകഞ്ഞു” ആല്വോ 
ചിക്കാറുണ്ടായി രുന്നു. ഒരു ദിവസം പാര്‍ക്കിലെ ഒരു മര. 
ത്തില്‍ നിന്നു കിട്ടിയ മരവിച്ച ഒരു പുഴുവിനെ അവന്‍ മാ 
ഷദ്റ്കു കൊണ്ടുക്കൊടുത്തു, എന്നാല്‍ മാഷ അതുതിന്നില്പ. പെ 
ത്രോവ”നന്ത്കു പുഴുവിനെ കണ്ടപ്പ്ോഠം ദേഷ്യം വന്നു. അവര്‍ 
അതിനെ പുറത്തേക്കെറിഞ്ഞു. 

കുറേ നാഠം കഴി ഞ്ഞപ്പ്പോഠം കാക്കയോടുള്ള പകപോക്കാ 
നായി പാഷ്ക്ര കാക്ക മോഷ്ടിച്ചു” ഒളിച്ചു വച്ചിരുന്ന സാധന 
ങ്ങഠം ഒരോന്നായി കൊത്തിയെടുത്തു തുടങ്ങി. അവയെല്ലാം 
മാഷ്ക്കു തിരിച്ചുകൊടുക്കാനായി രുന്നു അവന്‍ ഉദ്ദേശിച്ചതു" 
ഒരു ദിവസം തഞുത്തേറഞ്ഞ ഒരു ഇല പാഷ്ക്ച അവക്കു കൊ. 
ടുത്തു, പിറേറനന്നു” ഒരു ഉണക്കറൊട്ടിക്കഷണം അവന്‍ കൊ 
ണഞ്ടചെന്നു. മൂന്നാംദിവസം മിഠായിയുടെ പുറത്തെ ചുവന്ന 
വര്‍ണ്ണക്കടലാസ്സ്ാണു” അവന്‍ മാഷദ്ത്രു സമ്മാനിച്ചതു" 

കാക്ക മററു വീടുകളില്‍ നിന്നു സാധനങ്ങഠം മോഷ്ടിച്ചി 


രുന്നു. കാരണം ചിലപ്പ്ോോടം പാഷ്ക്ര വീണ്ടെടുത്തു” കൊണ്ടു 
വരുന്ന സാധനങ്ങാം മാഷയ്യടേതായി രുന്നില്ല. ഒരിക്കല്‍ മററാ 


രുടേയോ ഒരു ചീപ്പിന്‍െറ മുറിയയം പീന്നീടൊരിക്കല്‍ ഒരു 
ചീട്ടി ന്‍െറ കഷണവും മറെറാരവസരത്തില്‍ ഒരു സ്വര്‍ണ്ണ നി 
ബ്ദം അവന്‍ മാഷയ്യുടെ വീട്ടില്‍ കൊണ്ടുവന്നു. 

തനിക്കു കിട്ടന്നതെന്തോ അതുമായി പാഷ്ക്ര മാഷയുടെ 


1 
ഥ്‌ 
[॥ 


മുറിയിലേക്കു പറന്നുവന്നു” അതു നിലത്തിട്ടിട്ടു്‌ മുറിയില്‍ 
ഒന്നു രണ്ടു തവണ വട്ടമിട്ട പറക്കും. അതു കഴിഞ്ഞു” ഒരു 
കമ്പിളിപ്പനതപോലെ അവന്‍ ജനലില്‍ ക്കൂടി തിരിച്ചുപോ 
കും. 

ഒരു ദിവസം അത്താഴം കഴിഞ്ഞു” പെത്രോവ്‌ന ഉറ 
ങ്ങി പ്പോയി . ചെറിയ കിളിവാതിലി ലൂടെ വലിയ വയസ്സന്‍ 
കാക്ക ഞെങ്ങി ഞെരുങ്ങി അകത്തു കടക്കുന്നതെങ്ങി നെയെന്നു 
കാണാന്‍ മാഷ അതിയായി ആഗ്രഹിച്ചു. അവരം അതു നേ 
രില്‍ കണ്ടിരുന്നില്പ. 

അവരം ഒരു കസേരയില്‍ കയറി ചെറിയ കിളിവാ 
തില്‍ തുനന്നിട്ടിട്ട്‌ അലമാരയുടെ പിന്നില്‍ ഒളിച്ചിരുന്നു . 
ആദ്യം കുറെ വലിയ ഹിമരുലങ്ങഠം അകത്തേക്കു പറന്നു”വ 
നനു” നിലത്തു വീണു” ഉരുകി. അല്പം കഴിഞ്ഞപ്പ്ോോഠം മാന്തു 
ന്നതു പോലുള്ള ഒരു ശബ്ദം മാഷ കേട്ടു. കാക്ക .അകത്തു കട 
ന്നു” അമ്മയുടെ മേശപ്പുറത്തു ചെന്നിരുന്നു കണ്ണാടിയില്‍ നോ 
ക്കി. അതിന്‍െറ രൂവലുകഠം എഴുന്നു, കാരണം കണ്ണാടിയില്‍ 
കോപിഷ്ടനായ മറെറാരു കാക്കയെയാണു” അതു കണ്ടതു”. 
പിന്നീട്ട” കാ--കാ എന്നു” കരഞ്ഞിട്ട്‌ കാക്ക അമ്മയുടെ സ്റ്റ 
ടിക പൂജ്ംലയും കൊത്തിയെടുത്തുകൊണ്ടു്‌ പുറത്തേക്കു പറ 
ന്നുപോയി. 

മാഷ നിലവിളിച്ചു. പെത്രോവ്‌ന ഉണര്‍ന്നു” വഴക്കു 
പറയാനും പരിതപിക്കാനും തുടങ്ങി. തീയേറററില്‍ നിന്നു 
മടങ്ങി വന്ന അമ്മ ആ വിവരം അറിഞ്ഞു” ഹൃദയം നൊന്തു 
കരഞ്ഞു . അതു കണ്ടപ്പ്ോഠം മാഷയ്യം കരഞ്ഞുപോയി . കാക്ക 
അതു" മഞ്ഞില്‍ ഇട്ടുകളഞ്ഞിട്ടി ല്ലെങ്കില്‍ എങ്ങി നെയെങ്കി 
ലും വീണ്ടെടുക്കാം എന്നു പറഞ്ഞു” പെത്രോവ്‌ന അമ്മയെ 
ആശ്ധസി പ്പിക്കാന്‍ ശ്രമിച്ചു. 

പിറേറന്നു” രാവിലെ പാഷ്ക്ര മാഷയെ കാണാന്‍ വന്നു .അ 
വന്‍ ക്രി ലോവി ന്‍െറ തലയിലിരുന്നുകൊണ്ടു” സ്റ്റടിക പുങ്കല 
നഷ്ടപ്പെട്ട സങ്കട വാര്‍ത്ത കേട്ടു. അവന്‍െറ രൂവലുകം എഴുന്നു. 
അവന്‍ അലോചനയില്‍ മുഴുകി. അമ്മ റിഹേഴ്‌സലിനു 
പോയപ്പ്യോടം പാഷ്ക്രയും പിന്നാലെ ചെന്നു. 

അവന്‍ ചുണ്ടുപലകയില്‍ നിന്നും വിളക്കുകാലിന്‍െറ മു 
കളിലേക്കും അവിടന്നു” മരത്തിന്‍െറ മുകളിലേക്കും പറന്നു 
പറന്നു”, തീയേററര്‍വരെ ചെന്നു. അവിടെ എത്തിയപ്പ്യോഠം 
അവന്‍ വെങ്കലകുതിരകളുടെ മുകളില്‍ കയറിയിരുന്നു” ചുണ്ടു 


ഞ്ഞു” സുന്ദരിയായ മാഷയയടെ അമ്മ കീറിപ്പറിഞ്ഞ വ്ര്്രങ്ങ 
ളാണു” ധരിച്ചിരുന്നത്‌. “ “സിന്‍ഡ്രെല !”” മാഷ പറഞ്ഞു. 
അവക്കു” സ്സ്റേജില്‍നിന്നു” കണ്ണടക്കാന്‍ കഴിഞ്ഞില്ല. 

അടുത്ത രംഗത്തില്‍ നീലയും ഇളം ചുവപ്പും മഞ്ഞയും 
വെളിച്ചത്തിന്‍െറ നടുവില്‍ നിലാവില്‍ കുളിച്ചുനില്‍ക്കുന്ന 
ഒരു കൊട്ടാരം പ്രത്യക്ഷപ്പെട്ട. പാതിരായായപ്പ്യോഠം ധൃതിപി 
ടിച്ചു ഓടി പ്പോയ അമ്മയുടെ ഒരു പാദുകം നഷ്ടപ്പെട്ടു. 

അമ്മ സമകങ്കടപ്പെടുമ്പോഠം സംഗീതം ശോകാത്മകമാകു 
ന്നതും അമ്മ സന്തോഷിക്കുമ്പോഠം അതു” ഉല്ലാസ്ഭരിതമാകു 
ന്നതും മാഷ്ത്മു” നന്നേ രസിച്ചു. എല്ലാ വാദ്യോപകരണങ്ങഠം 
ക്കും ജീവനുണ്ടെന്നു” അവാഠംക്കു തോന്നി. അവയും കണ്‍ഡ 
കൂറും അമ്മയെ സഹായിക്കുകയാണു'. കണ്‍ഡക്ടര്‍ തിരി 
ഞ്ഞു” കാഴക്കാരെ ഒന്നു നോക്കുകപോലും ചെയ്യാതെ തന്‍െറ 
ജോലിചെയ്യുകയായി രുന്നു. ഹാളില്‍ ഇരിക്കുന്ന തിളങ്ങുന്ന 
കണ്ണുകളും തുടുന്ന കവിളകളമുള്ള കുട്ടികളെ അദ്ദേഹത്തിനു” 
കാണാന്‍ കഴിയാത്തതു” വലിയ കഷ്ടമായി പ്പ്യോയെന്നു” മാ 
ഷധ്ക്കു തോന്നി. 

വാതില്ല്ല്‍ നിന്നു” പ്രോഗ്രാം വില്ലകയും ഓപ്പറ ്ലാസു 
കഠം വിതരണം ചെയ്യുകയും ചെയ്യുന്ന വൃദ്ധന്മാര്‍പോലും ശ 
ബുമുണ്ടാക്കാതെ അകത്തു കടന്നു” മാഷയുടെ അമ്മയെ നോ 
ക്കിനിന്നു. അവരി ലൊരാഴഠം കണ്ണൂ തുടച്ചു. അയാളടെ മരിച്ചു 
പോയ സുഹൃത്തിന്‍െറ മകളായിരുന്നു അമ്മ. അമ്മയുടെ അ 
ച്ചനും അയാളെപ്പോലെ പ്രോഗ്രാം വില്ലുന്ന ആളായിരുന്നു. 
എത്ര ഭംഗിയായിട്ടാണു”്‌ സുഹൃത്തിന്‍െറ മകരം നൃത്തം ചെ 


യയുന്നതു” ! 


ഒടുവില്‍ ബാലേയുടെ അവസാന രംഗമായി. എല്ലാം 


ശുഭമായി പര്യവസാനിച്ചു. ഉല്പാസകരമായ സംഗീതം മുഴ 
ങ്ങി. എല്ലാ മുഖങ്ങളിലും പുഞ്ചിരി വിരിഞ്ഞു. എന്നാല്‍ 
സിന്‍ഡ്രെല്പയുടെ കണ്ണുകഠം മാത്രം ഈറനായിരിക്കുന്നതു* 
എന്തുകൊണ്ടാണെന്ന” പലരും അത്ഭുതപ്പെട്ടു. ആ നിമിഷം 
രൂവലെഴുന്ന ഒരു ചെറിയ കുരുവി സ്റ്റേജി ലേക്കു പറന്നു ചെന്നു. 
അവന്‍ ഒരു ഭയങ്കര പോരാട്ടത്തിനുശേഷമാണു” അവിടെ 
എത്തിയിരിക്കുന്നതെന്നു” സ്ററുഷ്യമായിരുന്നു . 

കുരുവി സ്റ്റേജില്‍ വട്ടമിട്ട പറന്നു അവന്‍െറ കൊക്കില്‍ തി 
ളങ്ങുന്ന എന്തോ ഒരു സാധനം ഇരിക്കുന്നതു” എല്ലാവരും കണ്ടു. 

കാണികഠം അടക്കിപ്പിടിച്ചു സംസാരിച്ചു. കണ്‍ഡക്ടര്‍ 


ക്‌ 


നി 


ന്യ 


കൈ ഉയര്‍ത്തി . ഓര്‍ക്കസ്‌ ട്ര മേളം നിര്‍ത്തി . എന്താണു 
കാര്യമെന്നറിയാന്‍ പിന്‍നിരയില്‍ ഇരുന്നവര്‍ എണീററുനി 
ന്നു. കുരുവി സിന്‍ഡ്രെല്യുടെ അടുത്തേക്കു പറന്നു ചെന്നു. 
അവഠം കൈ നീട്ടി. ഒരു ചെറിയ സ്റ്റടിക പൂജടംല കുരുവി 
അതിലേക്കു” ഇട്ടകൊടുത്തു. സിന്‍ഡ്രെല്പ വിറയാര്‍ന്ന വിര 
ലുകഠംകൊണ്ടു” അതു” തന്‍െറ ബ്പൌസില്‍ കുത്തി . 

കണ്‍ഡകടര്‍ വടി വീശി. വീണ്ടും സംഗീതം മുഴങ്ങി. 
കാണികഠം കയ്യടിച്ചു. കുരുവി മുകളിലേക്കു പറന്നു” ഒരു കൂ 
ററന്‍ ശരറാന്തലിന്‍െറ മുകളില്‍ ചെന്നിരുന്നു. അവന്‍ തന്‍െറ 
എഴുന്ന തൂവലുകഠം ഒതുക്കി വന്ത്കുാനാരംഭിച്ചു. 

സിന്‍ഡ്രെല്ല പുഞ്ചിരിച്ചുകൊണ്ടു” കാണികളെ വണങ്ങി . 
നേരത്തെ അറിഞ്ഞിരുന്നില്ലെങ്കില്‍ അതു തന്‍െറ അ 
മ്മയാണെന്നു'* തിരിച്ചറിയാന്‍ മാഷ്ത്കു കഴിയയമായി രുന്നില്ല. 

അന്നു രാത്രി അമ്മ മാഷയെ കിടക്കയില്‍ കിടത്തി പു 
തപ്പിച്ചുകൊണ്ടി രുന്നപ്പ്ോം മാഷ്‌ ചോദിച്ചു: അമ്മേ, പുജ്കല 
ഉടുപ്പില്‍ കുത്തിയപ്പ്ോോഠം അമ്മ അച്ഛുനെപ്പററി ഓര്‍ത്തോ?" 

“ഉവ്വു”, '” ഒരു നിമിഷത്തെ നിശ്ശൂബ്ദതന്ണകുശേഷം അമ്മ 
പറഞ്ഞു. 

:“പിണെ എന്തിനാണു” അമ്മ കരഞ്ഞതു”?"' 

“ “നിന്‍െറ അച്ചുനെപ്പോലുള്ള ആളകഠം ഈ ലോകത്തി 
ലുണ്ടല്ലപോ എന്നാലോചിച്ചപ്പേോടം ഉണ്ടായ സന്തോഷംകൊ 
ണ്ടാണ്‌ ഞാന്‍ കരഞ്ഞതു”.'" 

“അതു നുണ, '" മാഷ പിറുപിറ്ത്തു. “ “സന്തോഷമുള്ള 
പ്പേോഠം ആളുകടം കരയുകയല്പ ചിരിക്കുകയാണു ചെയ്യുന്ന 
പി 

: “ചെറിയ സന്തോഷം ഉണ്ടാകുമ്പോഠം ചിരിക്കും. പ 
ക്ഷേ വലിയസന്തോഷം ഉണ്ടാകുമ്പോഠം കരയും. ഇനി നീ 
കി ടന്നുറങ്ങു്‌ .” " 

മാഷ ഉറങ്ങി . 
അമ്മ ജനലിന്‍െറ അടുത്തേക്കു ചെന്നു. പുറത്തു” ഒരു 
മരക്കൊമ്പില്‍ പാഷ്ക്ച ഇരിക്കുന്നുണ്ടായി രുന്നു. അവനും നല്ല 
ഉറക്കമായിരുന്നു. ചുററുമുള്ളതെല്പാം നിശ്ചലമായി നിന്നു. 
0 നിഷ്‌! ആകാശത്തുനിന്നു” ഉതിര്‍ന്നു വീണുകൊണ്ടിരുന്ന വലിയ ഹി 
മതുലങ്ങഠം ആ നിശ്ചലതയുടെ മാററുകൂട്ടി . സുന്ദരസ്വപ്ലങ്ങ 
ളം രാത്രിയിലെ ഹിമതുലങ്ങളെപ്പോലെ മെല്ലെ ഒഴികിവരാ 


ൽ 


മമ റുണ്ട്‌ എന്നു? ചിന്തിച്ചുകൊണ്ട്‌ അമ്മ അവിടെ നിന്നു. 


ട്‌ 


1%, 2 ദ്ധട00ട]ി്ന൦ എ 
10 11111 ടച്‌ 
35 722/മ)/മ/മ7ഃ 
10 11 .__ ൮: 
2201011110 83020817 
൧7൭ ഗാ 42229224 


ണട്‌ 


